കേരള സർക്കാർ 
Government of Kerala 

2014 


Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV( N)/ 634/2012-14 


കCOVERN 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


1 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 17 
17th June 2014 

1189 മിഥുനം 3 
3rd Mithunam 1189 
1936 ജേഷ്ഠം 27 
27th Jyaishta 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Police Department 


ദർഘാസ് പരസ്യം 


NOTIFICATION 
No. T4/26924/2014. 

24th May 2014. 
The following is the Select List of Senior Grade 
Assistants fit for promotion as Senior Superintendents in 
SBCID for the year 2013 (for the vacancies in 2014 ) 
prepared by the Departmental Promotion 
Committee (Lower) held on 31 - 3 - 2014 , which was 
approved by the Government vide Government Letter 
No. 34690/ H2 /2014/ Home dated 9 - 5 - 2014. 
Select List of Senior Grade Assistants for the 

year 2013 (for the vacancies in 2014 ) 
1. Smt. C . V. Sheela Florance 
2. Smt. Thankam Philip 
3. Sri Baiju Mathew 
4. Smt. G . Suseela 


നമ്പർ എച്ച്4- 110768 / 2013 / പി.എച്ച്. ക്യു . 

2014 മേയ് 21. 
-- പോലീസ് ആസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുള്ള 36 എയർ 
കണ്ടീഷ ണ റു ക ളുടെ സർവ്വീ സിനും മെയിൻനൻ സിനും 
വേണ്ടിയുള്ളമുദ്രവച്ച ദർഘാസുകൾ 24 - 6 - 2014 -ാം തീയതി 
ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി ഇ ഓ ഫീ സിൽ 
ലഭിക്കത്തക്കവണ്ണം ക്ഷണിക്കുന്നു. 

ദർഘാസ് നമ്പർ 61/2014. 
അടങ്കൽ തുക - 1,00,000. 
നിരതദ്രവ്യം - 1, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 250 + 5 % വാറ്റ്. 

താൽപര്യമുള്ളവർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ 
പേരിലുള്ള അപേക്ഷയോടൊപ്പം പറഞ്ഞിട്ടുള്ള നിരക്കിൽ 
പണ മടച്ച ദർഘാസ് ഫോറങ്ങൾ പോലീസ് ആസ്ഥാനത്ത് 
നിന്നും 23 - 6 - 2014, 5 മണിവരെ വാങ്ങാവുന്നതാണ്. ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പുകൾ എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വില 
യായി സ്വീകരിക്കു ന്നതോ ദർഘാസ് ഫോറം വി . പി . പി . 
ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വില മണിയോർഡറായി സ്വീകരിക്കുന്നതാണ്. മണിയോർഡറും 
ദർഘാസ് ഫോറത്തിന്റെ അപേക്ഷയും 7 ദിവസം മുമ്പായി ഈ 
ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. 


K . S . BALASUBRAMANIAN IPS , 
State Police Chief and Convenor, 

Departmental 
Promotion Committee 

(Lower ). 


Police Headquarters, 
Thiruvananthapuram . 


17th JUNE 2014] POLICE DEPARTMENT 

72 
www. keralapolice. gov.in എന്ന വെബ് സൈറ്റ് The tender will be opened at the time and date 
വിലാസത്തിൽ നിന്നും ദർഘാസ് ഫോറം ഡൗൺലോഡ് mentioned above , in the presence of the tenderers or 
ചെയ്യാവു ന്നതും ആയ തിൽ പറഞ്ഞിട്ടുള്ള വില ഡിമാന്റ് their authorised representatives (with proof of identity ) 
ഡാറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. who may be present at that time. Intending tenderers may , 
ദർഘാസ് ഫോറത്തിന്റെ വില ഒടുക്കാത്ത ദർഘാസുകൾ on application to the State Police Chief obtain requisite 
നിര സി ക്കു ന്ന താ ണ് . ദർഘാ സു കൾ അ യ യ്ക്കുന്ന tender forms on which the tenders should be submitted . 
സാധനത്തിന്റെ പേരും ദർഘാസ് നമ്പരും രേഖപ്പെടുത്തി 

Application for tender forms should be accompanied 
സംസ്ഥാന പോലീസ് മേധാ വി , പോലീസ് ആസ്ഥാനം, 

by a cash remittance price fixed for the form which is not 
തിരു വ ന ത പ രം - 10 എന്ന വിലാ സ ത്തിൽ 24 - 6 - 2014 

refundable . The tender forms are not transferable . 
ഉച്ചയ്ക്ക് 12 മണിക്കോ അതിനുമുൻപോ ലഭിക്കത്തക്കവണ്ണം The sale of tender form will be closed at 12 Noon on 
അയക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ 24 -6 - 2014 . Cheques, Drafts, Postage Stamps etc . will not 
സ്വീകരിക്കുന്നതല്ല . ദർഘാ സു കൾ 24 - 6 - 2014 , 3 .30 - ന് be accepted towards the cost of forms nor the forms 
ഹാജ രാ യിട്ടുള്ള കരാറു കാ രു ടെയോ അ വർ അധി കാ ര send by V. P.P . However Money Orders sent in the name 

പ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ the Assistant Inspector General of Police - 1, Police 
തുറക്കുന്നതാണ്. ദർഘാസ് ഫോറത്തോടൊപ്പം ദർഘാസ് Headquarters, Thiruvananthapuram - 10 will be accepted . 
തുകയും നിരതദ്രവ്യവും പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ The amount should include the postage / courier charges 
ജനറൽ-1, പോലീസ് ആസ്ഥാനം, തിരു വനന്തപുരം എന്ന for sending tender documents . The money along with the 
പേർക്ക് മാറ്റാവുന്ന വിധത്തിൽ ഹാജരാക്കേണ്ടതും നിരതദ്രവ്യം respect should be reach Police Headquarters atleast 
ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ ദർഘാ 7 days before the closing of the sales of the tender 
സിനോടൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. നിരതദ്രവ്യം പണമായോ documents enabling us to send the documents well in 

ക്രോസ് ചെയ്ത ബാങ്ക് ഡ്രാഫ്റ്റ് ആയോ ട്രഷറി സേവിംഗ്സ് advance . 
ഡെപ്പോസിറ്റായോ ഗവൺമെന്റ് പ്രോമിസറി നോട്ടായോ ബാങ്ക് 

EMD should be furnished along with the tender. 
ഗ്യാരന്റിയായോ, നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് ആയോ 

EMD may be submitted either in crossed bank drafts / 
സമർപ്പിക്കാവുന്നതാണ്. 

Treasury Savings Bank Deposits /Government Promissory 
- തെരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ കരാർ ഒപ്പിടുന്ന 

Notes /Bank Guarantee or National Saving Certificates 
സമയം മുതൽ സർവ്വീസ് ആരംഭിക്കുകയും അടുത്ത ഒരു 

drawn in the favour of Assistant Inspector General of 
വർഷ ത്തേക്ക് നിരക്കുകൾ മാറ്റമില്ലാതെ സർവ്വീസുകൾ 

Police 1 , Police Headquarters , Thiruvananthapuram - 10 . The 
തുടരുകയും വേണം. യാതൊരു കാരണവും ബോധ്യപ്പെടുത്താതെ 

firms which are exempted from furnishing EMD should 
ദർഘാസുകൾ നിരസിക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന 

produce a copy of relevant authorised document for 
പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ വിവര 

verification . The tenders without EMD will be cancelled . 
ങ്ങൾക്ക് പോലീസ് ആസ്ഥാനത്തെ പോലീസ് അസിസ്റ്റന്റ് 

The quoted amount should be inclusive of all taxes and 
ഇൻ സ് പ ക് ടർ ജന റൽ - 1 - നെയോ ( ഫോൺ നമ്പർ 

levies. Considering the urgency the lowest quoted bidder 
0471 - 2726 9 45 ) , എച്ച് സെക്ഷൻ സൂപ ണ്ടി നെ യോ 

should ready to start the service on the date of signing 
( ഫോൺ നമ്പർ 0471-2721547 - 1265) ബന്ധപ്പെടാവുന്നതാണ്. 

agreement . The rate should not be changed for one year. 

The tenders without separate envelope and not 
No. H4- 110768/ 2013 / PHQ . 

- 21st May 2014. 

superscribing the tender number and sample will be 
Sealed tenders are invited for the AMC for the rejected . Those firms registered with Store Purchase Rule 
36 Nos. of Air Conditioners installed in the Police Department and is under control of Government should 
Headquarters , Thiruvananthapuram so as to reach this enclose the certificate in proof of it. The State Police 
office on or before 12 Noon on 24 -6 -2014 . 

Chief is enpowered to reject any tender without 

assigning any reason . 
Tender No. — 61/2014 . 

Specification 
Total Cost - 1 , 00, 000 . 

Name of 

Quantity 
EMD - 1,000 . 

Firm 
Cost of tender forms - 250 + 5 % VAT. 

2 Nos. 
| Date and time of opening of tender - 24- 6 - 2014, 

Samsung 

1 No. 
3 .30 p . m . 

Onida 

1 No. 
The tenders should be subscribed with tender 

Voltas 

32 Nos. 
number and name of the item and addressed to the State 
Police Chief, Police Headquarters, Vellayambalam , 

| (Sd .) 
Thiruvananthapuram -695 010 , Kerala . Late tenders will not 

Police Headquarters, Assistant Inspector General 
be accepted . 

Thiruvananthapuram . 

For State Police Chief. 


No. 


LG 


17th JUNE 2014] 


POLICE DEPARTMENT 


- ലേല പരസ്യം 


ലേല പരസ്യം 


നമ്പർ എം - 4739 / 2013 / ഇ .ആർ. കെ . 


- 2014 മേയ് 23. 


വി . എ . സി . ബി കിഴക്കൻ മേഖല , കോട്ടയം ആഫീസിലെ 
താഴെ പറയുന്ന വാഹനം 10 - 7 - 2014 -ാം തീയതി വ്യാഴാഴ്ച 
പകൽ 11 മണിക്ക് ടി ആഫീസിൽവച്ച് പരസ്യമായി ലേലത്തിൽ 
വിൽക്കുന്നതാണ്. 


വാഹന മോഡൽ - 2002 മോഡൽ അംബാസിഡർ കാർ. 
രജിസ്റ്റർ നമ്പർ KL- 01/Z -6869. 
നിരതദ്രവ്യം- 5,000. 

ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ 
ലേല സമയത്തിന് ഒരു മണിക്കൂർമുമ്പ് മേൽ സൂചിപ്പിച്ച 
നിരതദ്രവ്യം 5,000 ലേലസ്ഥലത്തുവച്ച് അടച്ച് രസീത് വാങ്ങേ 
ണ്ടതും ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതുമാണ്. 
ഇതു സംബന്ധിച്ച് സീൽ ചെയ്ത ടെണ്ടറുകൾ ടി നിരതദ്രവ്യം 
അടച്ചതിനുള്ള രസീതുസഹിതം 9-7 -2014 -ാം തീയതി 4 മണിക്ക് 
മുമ്പായി വി . എ . സി . ബി . കിഴക്കൻ മേഖല പോലീസ് സൂപ്രണ്ട് 
ആ ഫീ സിൽ കിട്ട ത്ത ക്ക വിധം അയ യ് ക്കേ ണ്ട താ ണ് . 
9 - 7 - 2014 -ാം തീയതി 4 മണിക്കു ശേഷം ലഭി ക്കു ന്നതോ 
നിശ്ചിത നിരതദ്രവ്യം ഒടുക്കിയതിന്റെ രസീതില്ലാത്തതോ ആയ 
ടെണ്ട റു കൾ പരി ഗ ണിക്കു ന്ന ത ല്ല . ടെണ്ട റു കൾ 
സമർപ്പിക്കുന്ന കവറിനു മുകളിൽ “ വാഹന ലേലത്തിനുള്ള 
ടെണ്ടർ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 

പര സ്യ ലേലം പൂർത്തിയാക്കിയശേഷം ടെണ്ടറുകൾ 
തുറക്കു ന്ന തും ലേലത്തിലോ/ ടെണ്ടറിലോ ഏതിലാണോ 
കൂടുതൽ തുക കാണിച്ചിരിക്കുന്നത് ടിയാളുടെ പേർക്ക് ലേലം 
സ്ഥിര പ്പെ ടു ത്തി ക്കൊടു ക്കു ന്നതും ടിയാൻ ഉടൻതന്നെ 
ലേല / ടെണ്ടർ തുകയുടെ പകു തി ലേല സ്ഥല ത്തു തന്നെ 
അടയ്ക്കേണ്ടതും, ബാക്കി സംഖ്യയും മുഴുവൻ തുകയ്ക്കുമുള്ള 
വിൽപന നികുതിയും ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവുകിട്ടി 
10 ദിവ സ ത്തി നു ള്ളിൽ അടച്ച് ലേല വാഹനം സ്വന്തം 
ചെല വിൽ നീക്കം ചെയ്യേ ണ്ട തു മാ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കുന്ന മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞയുടൻ 
തിരികെ നൽകുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ലേലം 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ മേൽപ്പറഞ്ഞ നിബന്ധനകൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമാണ്. 
പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവി 
ച്ചാൽ ആയതിന് ടിയാൻ ഉത്തരവാദി ആയിരിക്കുന്നതും ആയത് 
ടിയാ നിൽ നിന്ന് ഈടാക്കു ന്ന തു മാ ണ് . എന്നാൽ പുനർ 
ലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ ആയതിന് 
ടിയാൻ അർഹനായിരിക്കുന്നതുമല്ല . 

മേൽ പസ് താ വിച്ച വാഹനം എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 
5 മണിവരെ വി . എ . സി . ബി . കിഴക്കൻ മേഖല ആഫീസിൽ 
ബന്ധപ്പെട്ടവരുടെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 
10 - 7 -2014 -ാം തീയതി ഏതെങ്കിലും കാരണവശാൽ പൊതു അവ 
ധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ലേലം നടത്തുന്ന 
താണ്. യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി 
വയ്ക്കു ന്ന തി നും ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള 
അധികാരം വി . എ . സി . ബി . 

യുടെ കിഴക്കൻ മേഖല പോലീസ് 
സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ്. 


നമ്പർ ഇ2- 11053 /13 / ഐ . ആർ. ബി. 

2014 മേയ് 20. 
-- തൃശ്ശൂർ ഇന്ത്യ റിസർവ്വ് ബറ്റാലിയനിൽ സൂക്ഷിച്ചിരിക്കുന്നതും 
ഡിപ്പാർട്ട്മെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ താഴെപ്പറയുന്ന 
ഡിപ്പാർട്ട് മെന്റ് വാഹനം 18 - 6 - 2014 -ാം തീയതി 11 മണിക്ക് 
ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്യുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നു. 

വാഹനത്തിന്റെ നമ്പർ - KL 01X 9208 
ഇനം- മഹീന്ദ്ര ജീപ്പ് 
മോഡൽ - 2002 
നിരതദ്രവ്യം - 9,500 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സ്ഥലത്ത് നിശ്ചിത സമയത്ത് ഹാജ രാ കേ ണ്ടതും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർമുമ്പ്, ടി വാഹനത്തിനു നിശ്ച 
യിച്ചിട്ടുള്ള നിരദവ്യ തുക ലേല സ്ഥലത്ത് അടച്ച് രസീത് 
വാങ്ങേണ്ടതു മാണ്. ലേലത്തിൽ മുദ്രവച്ച ടെണ്ടറുകളും 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകു വാൻ ആഗ്രഹി 
ക്കു ന്ന വർ ആയത് 2014 ജൂൺ മാസം 16 -ാം തീയതി 
വൈകുന്നേരം 4 മണിക്ക് മുമ്പായി തൃശ്ശൂർ രാമവർമപുരം 
ഇന്ത്യ റിസർവ്വ് ബറ്റാലിയനിൽ ലഭിക്കത്തക്കവിധം നേരിട്ടോ 
തപാൽ മാർഗ്ഗമോ സമർപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ ടെണ്ടറുകൾ 
സമർപ്പിക്കുന്നവർ നിരതദ്രവ്യം ഒരുക്കിയ രസീത് ടെണ്ടറി 
നോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. ടെണ്ടർ കവറിനുമുകളിൽ 
“ വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്നും വാഹന നമ്പരും 
വ്യക്ത മായി എഴുതിയിരിക്കണം. ലേലം കഴിഞ്ഞാലുടൻ 
ടെണ്ടറുകൾ അവ നൽകിയവരുടേയോ അവരുടെ പ്രതിനിധിക 
ളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലം/ ടെണ്ടർ 
ഇവയിൽ ഏതിലാണോ കൂടുതൽ തുക കാണുന്നത് ആ 
തുകയ്ക്ക് ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന 
തുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. ലേലം സ്ഥിരപ്പെടുത്തി 
നിയമാനുസരണമുള്ള വിൽപ്പന നികുതി/ സെസ്സ് അടക്കമുള്ള 
ലേലം/ ടെണ്ടർ തുകയുടെ പകുതി ലേല സ്ഥലത്ത് വെച്ച് 
അട യ് ക്കേ ണ്ട തും ബാക്കി തുക ലേലം/ ടെണ്ടർ സ്ഥിര 
പ്പെടു ത്തിയ ഉത്തരവ് കിട്ടി 10 ദിവ സ ത്തിനകം അടച്ച് 
വാഹനം സ്വന്തം ചെലവിൽ കൊണ്ടുപോകേണ്ടതുമാണ്. 

- ഏതെങ്കിലും കാരണവശാൽ ലേലം സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ മേൽപറഞ്ഞ ലേല നിബന്ധനകൾ ലംഘിക്കുക 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർ ലേല ത്തിൽ സർക്കാരിന് എന്തെ ങ്കിലും നഷ്ടം 
സംഭവിച്ചാൽ ആയതിന് മുൻലേലക്കാരൻ ഉത്തരവാദിയാകു 
ന്നതും ആയത് ടിയാനിൽനിന്നും ഈടാക്കുന്നതുമാണ്. 
എന്നാൽ പുനർ ലേ ല ത്തിൽ കൂടു തൽ തുക ലഭിച്ചാൽ 
ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല. 

- ടി വാഹനം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 
മണി മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള സമയത്ത് 
ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ പരിശോധി 
ക്കാവുന്നതാണ്. 


- യുക്തമെന്നു തോന്നുന്നപക്ഷം യാതൊരു കാരണവും 
കാണിക്കാതെ ലേലം മാറ്റിവെയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്ന 
തി നു മുള്ള അധികാരം ഐ . ആർ. ബി . കമാണ്ടന്ററിൽ 
നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയം, 
വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ( ഒപ്പ്) 
ബറോ, കിഴക്കൻ മേഖല , 

സീനിയർ സൂപ്രണ്ട് 
കോട്ടയം. 

( പോലീസ് സൂപ്രണ്ടിനുവേണ്ടി). 


ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, 
തൃശ്ശൂർ. 


- ( ഒപ്പ്) 
കമാണ്ടന്റ്. 


17th JUNE 2014 ] 


POLICE DEPARTMENT 


14 


പൊതുലേല പരസ്യം 


നമ്പർ ബി. 1/ 21435 / 2013. 


2014 മേയ് 26. 


വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ കാട്ടിക്കുളം 
എയ്ഡ് പോസ്റ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന മരങ്ങൾ 25- 6 - 2014 - ന് 
രാവിലെ 11 മണിക്ക് തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് 
വെച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽക്കുവാൻ തീരുമാ 
നിച്ചിരിക്കുന്നു . 


ഇനം 


അളവ് 


- കമ 
നമ്പർ 


നീളം 
( മീ .) 


വണ്ണം 
( മീ .) 


ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ കൂടുതൽ തുക 
കാണുന്നത് അയാൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്ന 
തുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ 
പകുതി തുക ( നിരതദ്രവ്യം കിഴിച്ച്) ലേലം കൊണ്ടയാൾ 
ലേലസ്ഥലത്തു വച്ചു തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടിയാലുടൻ 
ബാക്കി തുകയും നിയമാനുസൃത വിൽപ്പന നികുതിയും അടച്ച് 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും മരങ്ങൾ നീക്കം 
ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 
കയാ ണെ ങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിന് മുതൽ 
കൂട്ടുന്നതും മരങ്ങൾ പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
ആയതും മുൻ ലേല ക്കാ ര നിൽനിന്നും ഈടാക്കു ന്നതും 
കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് മുൻലേലക്കാരൻ അവകാശി 
അല്ലാതാകുന്നതുമാണ്. 


താന്നി 


27.2 


12.03 


5.853 ഘനമീറ്റർ 


കരിവീട്ടി 


12 . 09 


406 


.694 


- വിറക് 


- 4. 5 എം . ടി . 


- മേൽ കാണിച്ചിരിക്കുന്ന മരങ്ങൾ പരിശോധിക്കണമെന്നു 
ള്ള വർ പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് ( 11 
പൂ ർവ്വാ ഹ്നം മുതൽ 4 അ പ രാഹ്നം വരെ) മാ ന ന്തവാടി 
ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാ 
വുന്നതാണ്. 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ 
സമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർമുമ്പ്, 5, 000 നിരതദ്രവ്യം ലേല സമയത്ത് അടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ട 
പ്പെട്ടവർക്ക് തങ്ങൾ അടച്ച് നിരതദ്രവ്യം തിരിച്ചു കൊടുക്കുന്ന 
താണ്. സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ 
തപാൽമാർഗ്ഗമോ “ ജില്ലാ പോലീസ് മേധാവി, ജില്ലാ പോലീസ് 
ഓഫീസ്, പുത്തൂർവയൽ, കൽപ്പറ്റ, വയനാട് ജില്ല എന്ന 
വിലാസത്തിൽ 24 -6-2014 - ന് 3 മണിക്ക് മുമ്പ് കിട്ടത്തക്കവണ്ണം 
അ യ യ് ക്കേ ണ്ട താ ണ്. ദർഘാ സി നൊപ്പം ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും ജില്ലാ പോലീസ് മേധാവി, 
വയ നാട് ജില്ലയുടെ പേരിൽ വാങ്ങി യിട്ടുള്ള നിശ്ചിത 
നിരതദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്തിരിക്കേ 
ണ്ടതാണ്. കവറിന് മുകളിൽ കാട്ടിക്കുളം എയ്ഡ് പോസ്റ്റിൽ 
സൂക്ഷിച്ചിട്ടുള്ള മരങ്ങളുടെ ലേലത്തിനുള്ള ടെണ്ടർ എന്ന് 
പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ നൽകിയി 
ട്ടുള്ളവർ ലേല സ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്ത് ഹാജരാകേണ്ട 
താണ്. 


യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാ ര ണമോ കാണിക്കാതെ ലേല തീയതി മാറ്റിവെയ് 
ക്കുന്നതിനോ ലേലം/ ടെണ്ടർ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള 
പൂർണ്ണ അധികാരം വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് 
ഉണ്ടായിരിക്കുന്നതുമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
വയനാട്, പുത്തൂർവയൽ. 


( ഒപ്പ്) 
വയനാട് ജില്ലാ പോലീസ് 

മേധാവിക്കുവേണ്ടി. 


കമ 


പുനർ ലേല ദർഘാസ് പരസ്യം 
നമ്പർ ഇ2 / 2436 / 2013/ ജി. 

2014 മേയ് 22. 
കാസറഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിൽ ഉള്ളതും കാസറഗോഡ് സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചി 
രിക്കുന്നതും ഡിപ്പാർട്ട്മെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ താഴെ വിവരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ 3- 7-2014 പകൽ 11 
മണിക്ക് പ്രസ്തുത ക്യാമ്പിൽവെച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നു. 
വാഹനത്തിന്റെ പേര്, രജിസ്റ്റർ നമ്പർ, മോഡൽ, അടങ്കൽ തുക 

നിരതദ്രവ്യം 
നമ്പർ 

എന്നിവ 
ഐഷർ ബസ് KL 14A5024 1995 - " 80,000 

3 ,200 
മഹീന്ദ്ര ജീപ്പ് - KL 01X 9132 2002 - 75,000 

3,000 
മഹീന്ദ്ര ജീപ്പ് - KL 01X 9149 - 2002 - 75,000 

3 , 000 
മഹീന്ദ്ര ജീപ്പ് - KL 01X 9055 - 2002 - 75,000 

3,000 
ടൊയാട്ട ക്വാളിസ് വാൻ KL 01X 9409 - 2002 - 1 ,25,000 

5, 000 
മഹീന്ദ്ര ജീപ്പ് KL 01AA 4650 - 2003 - 80, 000 

3 ,200 
മിത്സുബിഷി ലോറി - KL 01A 7735 - 1991 - 75,000 

3 ,000 
മഹീന്ദ്ര 540 ജീപ്പ് - KL 14A 9013 --1996 - " 50,000 

2 ,000 


15 


17th JUNE 2014] 

POLICE DEPARTMENT 
- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം ദിവസം ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
ഒരു മണിക്കൂർ മുമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. കൂടാതെ ടി വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന 
താണ്. സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ ജില്ലാ പോലീസ് മേധാവിക്ക് 2- 7- 2014 വൈകുന്നേരം 
5 മണിക്ക് മുമ്പായി കിട്ടത്തക്ക വിധം നൽകാവുന്നതാണ്. ദർഘാസിനൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും 
കാസറഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, കാസറഗോഡ് ശാഖയിൽ 
നിന്നും മാറാ വു ന്ന തു മായ നിശ്ചിത നിരതദവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കു ന്ന താണ്. കവറിന് മുകളിൽ 
“ വാഹനലേലത്തിനുള്ള ദർഘാസ് എന്നും വാഹന നമ്പരും വ്യക്തമായി എഴുതിയിരിക്കണം. ഓരോ വാഹനത്തിനുള്ള ദർഘാസ് 
പ്രത്യേകം കവറിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ ലേലസ്ഥലത്ത് നിർദ്ദിഷ്ട സ്ഥലത്ത് ഹാജരാകേണ്ടതാണ്. 


പരസ്യലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക കാണുന്നത് 
ആ തുകയ്ക്ക് വിൽപ്പന താൽകാലികമായി സ്ഥിരപ്പെടുത്തുന്നതാണ്. ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ നിയമാനുസരണമുള്ള 
വിൽപ്പന നികുതി അടക്കമുള്ള ലേല ദർഘാസ് തുകയുടെ പകുതി ലേല സ്ഥലത്ത് വച്ച് അടയ്ക്കേണ്ടതും ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കി തുകയും അടച്ച് വാഹനം സ്വന്തം ചെലവിൽ കൊണ്ടുപോകേണ്ട 
തുമാണ്. 


ലേലം കൊണ്ടയാൾ മേൽപ്പറഞ്ഞ നിബന്ധനകൾ ലംഘിച്ചാൽ അയാൾ അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനം പുനർ ലേലം ചെയ്യുന്നതുമാണ്. പുനർ ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
ആയതിന് മുൻ ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും ആയത് ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. എന്നാൽ പുനർലേലത്തിൽ 
കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല . 


- ലേലം ചെയ്യ പ്പെടുന്ന വാഹനം എല്ലാ പ്രവർത്തി ദിവ സ ങ്ങ ളിലും രാവിലെ 10 മണി മുതൽ വൈകു ന്നേരം 
5 മണിവരെയുള്ള സമയത്ത് ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 

-- യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ പ്രകാരമുള്ള ലേലം/ ദർഘാസ് നടപടികൾ മാറ്റിവയ്ക്കുകയോ, 
അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരം കാസറഗോഡ് ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
കാസറഗോഡ്. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


